Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV( N )/ 634/ 2012 -14 


GOVERN 


കഴ 


രള സർക 
NMENT OF 


0ർക്കാർ 


OF KERAL 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


നമ്പർ ) 


2014 ജൂൺ 3 
3rd June 2014 
1189 ഇടവം 20 
20th Idavam 1189 
1936 ജ്യേഷ്ഠം 13 
13th Jyaishta 1936 


Vol. III 


No. | 4 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ 01 ( എ ) - 35810 / 2013 / കെ . 


2014 മേയ് 6. 


- കോട്ടയം ആംഡ് റിസർവ്വ് ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള 
ഉപയോഗയോഗ്യമല്ലാത്ത വിവിധയിനം ഇലക്ട്രോണിക്, 
ഇലക്ട്രിക്കൽ, മെറ്റൽ സാധ ന ങ്ങളും തടി ഉരുപ്പടികളും 
10 - 6-2014 -ാം തീയതി രാവിലെ 11 മണിക്ക് കോട്ടയം എ . ആർ. 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം 
4,800 ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി അടച്ച് 
രസീത് വാങ്ങേണ്ട തും കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് 
ഹാജരാകേണ്ടതുമാണ്. ലേലം കഴിഞ്ഞ ഉടൻതന്നെ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. 


ആഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും അല്ലെങ്കിൽ ജില്ലാ 
പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റും 
അടക്കം ചെയ്യേണ്ട താ ണ്. നിബ ന്ധ ന കൾ പാലിക്കാത്ത 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
ടെണ്ടറുകൾ അയയ്ക്കുന്ന കവറിന് മുകളിൽ “ഉപയോഗ 
യോഗ്യമല്ലാത്ത സാധനങ്ങളുടെ ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. ടെണ്ടറുകൾ നൽകുന്നവർ 
ലേലം നട ക്കു ന്ന നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും 
ഹാജരാകേണ്ടതാണ്. 

ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽതുക കാണിച്ച ആൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ ലേലം/ 
ടെണ്ടർ കൊണ്ട തുകയുടെപകുതിപൂർണ്ണമായും നിരതദ്രവ്യം 
കഴിച്ച് ലേലസ്ഥലത്ത്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 
ബാക്കി സംഖ്യയും നിയമാനുസൃത വിൽപ്പന നികുതിയും 
ലേലം/ ടെണ്ടർ ഉറപ്പിച്ച് ഉത്തരവ് കിട്ടി 7 ദിവസത്തിനകം 
അടച്ച് സാധനങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നീക്കം 
ചെയ്യേണ്ടതാണ്. 


കൂടാതെ 9 - 6 - 2014 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 
മുൻപായി സീൽ ചെയ്ത കവറിൽ വെള്ളക്കടലാസിൽ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ കോട്ടയം ജില്ലാ പോലീസ് ആഫീസിൽ 
ലഭിക്കുന്ന ടെണ്ടറുകളും സ്വീക രി ക്കു ന്ന താ ണ്. ടെണ്ട റി 
നോ ടൊപ്പം മേൽപ്പറഞ്ഞ നിര തദവ്യം ജില്ലാ പോലീസ് 


64 


KERALA GAZETTE 


PART III 


- ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ടെണ്ടർ സ്ഥിര 
പ്പെടുത്തി കിട്ടു ന്ന യാൾ ലേലം വിൽപ്പന നിയ മ ങ്ങ ൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് 
മുതൽക്കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്ന തു 
മായിരിക്കും. പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ 
ആയത്മുൻപ് ലേലം ഉറപ്പിച്ചയാളിൽ നിന്നും ഈടാക്കുന്നതും 
എന്നാൽ കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് ടിയാന് യാതൊരുവിധ 
അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


-- മേൽപറഞ്ഞ സാ ധ ന ങ്ങ ൾ എല്ലാ പ്രവൃത്തി 
ദിനങ്ങളിലും അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതിയോടെ 
പരിശോധിക്കാവുന്നതാണ്. 

- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കൂടാതെ ലേലം/ ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം കോട്ടയം ജില്ലാ 
പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ആഫീസ്, 
കോട്ടയം. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


